Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-2023 


© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 








കേരള ഗസററ്‌ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ഫെ.്രുവരി 23 
തിരുവനന്തപുരം, 








23rd February 2021 
വാല്യം 10 ചൊവ്വ നമ്പര്‍ 
1196 കുംഭം 11 8 
Vol. X Thiruvananthapuram, 110 Kumbham 1196 No. 
‘These! 1942 ഫാൽഗുനം 4 
മയ 4th Phalguna 1942 








PART 111 


Notifications by Heads of Departments 
Commissionerate of Land Revenue 





23rd Fes. 2021] COMMISSIONERATE OF LAND REVENUE 1369 
ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ SCHEDULE 
നമ്പര്‍ ബന്ധം 
SI. Name Relationship with Age 
! ശാത്തമ്മ മകള്‍ 1 No. the deceased 
2 മധു മകന്‍ 47 . | 
1] Sajitha Jayakumar Wife 38 
3 സന്തോഷ്‌ ടം 42 
. 2  Theerdha Jayakumar Daughter 13 
4 മനോജ്‌, ആര്‍. 5 34 
മുകളില്‍ പേരു ചേര്‍ത്തിട്ടുള്ള 1, 2,3, 4 കക്ഷികള്‍ പേരില്‍ ക്‌ \Sabasrah, layaluniar ” 8 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കുന്നതില്‍ 4  Sumathikutty Amma Mother 70 


ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം അടൂര്‍ 
തഹശീല്‍ദാര്‍ക്കു നേരിട്ട്‌ സമര്‍പ്പിക്കേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞോ തപാലിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(5) 


നമ്പര്‍ സി2-8087/2020. 2020 ഒക്ടോബര്‍ 19. 


അടൂര്‍ താലൂക്കില്‍ പെരിങ്ങനാട്‌ വില്ലേജില്‍ മുണ്ടപ്പള്ളി 
മുറിയില്‍ കാവട പടിഞ്ഞാറ്റേതില്‍ വീട്ടില്‍ അജിത്‌ കുമാര്‍, കെ. എന്‍. 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റിനായി സമര്‍പ്പിച്ച അപേക്ഷ 
യിന്മേല്‍ വില്ലേജാഫീസര്‍ അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തി റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിച്ചതില്‍ ടിയാന്റെ 
മാതാവ്‌ കെ. ശാന്തകുമാരി 11-2-2020-ല്‍ മരണപ്പെട്ടിട്ടുള്ളതായി 
അറിയുന്നു. പരേതയുടെ നിയമാനുസൃത അവകാശികള്‍ 
ചുവടെ ചേര്‍ക്കുന്നവരാണെന്ന്‌ പെരിങ്ങനാട്‌ വില്ലേജാഫീസര്‍ 
റിപ്പോര്‍ട്ട്‌ ചെയ്തിട്ടുണ്ട്‌. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 വിജയകുമാര്‍, കെ. എന്‍. മകന്‍ 67 


2 സതീഷ്കുമാര്‍, കെ. എന്‍. 1 60 


3 അജിത്കുമാര്‍, കെ. എന്‍. ” 55 


4 രാഹുല്‍ രാജ്രേന്ദന്‍ മരണപ്പെട്ട 
മകന്‍ 


രാജ്രേന്ദകുമാറിന്റെ മകന്‍ 30 


5 രമ്യ രാജ്രേന്ദന്‍ 8 മകള്‍ 28 


മുകളില്‍ പേരു ചേര്‍ത്തിട്ടുള്ള 1,2,3, 4, 5 കക്ഷികള്‍ 
പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം അടൂര്‍ 
തഹശീല്‍ദാര്‍ക്കു നേരിട്ട്‌ സമര്‍പ്പിക്കേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞോ തപാലിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(6) 


No. C2-9470/2020. 20th October 2020. 


Notice is hereby given to all whom it may concern 
that Sajitha Jayakumar, Pazhaveettil Puthen Veedu, 
Chathannupuzha, Erathu, Choorakode, Adoor has filed an 
application before this office for a legal heirship certificate 
in respect of her husband late Jayakumar Appukuttan Pillai 
who died on 20-3-2020. Enquiry conducted through the 
Village Officer, Erathu, reveals that the following persons 
scheduled below are the legal heirs of the deceased. 


83 


Hence it is proposed to issue a Legal Heirship 
Certificate accordingly in favour of the above mentioned 
persons and objection if any against the issuance of the 
Legal Heirship Certificate to the above said persons 
should be filed in person before the Tahsildar, Adoor 
within 30 days from the date of publication of this notice 
in the Kerala Government Gazette. Objections send by 
post or filed after the stipulated time limit will not be 
considered. 


Taluk Office, 
Adoor. 


(Sd.) 
Tahsildar. 





Thiruvalla Taluk 
പരസ്യം 


() 


നമ്പര്‍ സി10-5119/2020. 2020 ഒക്ടോബര്‍ 20. 


തിരുവല്ല താലൂക്കില്‍ കവിയൂര്‍ വില്ലേജില്‍ കണിയമ്പാറ 
പുത്തന്‍വീട്ടില്‍ മഞ്ജു, കെ. കെ.-യുടെ പിതാവ്‌ പ്രസ്തൂത 
വിലാസത്തില്‍ കെ. ജി. കല്ലി മരണമടഞ്ഞതിനാല്‍ അനന്തരാ 
വകാശ സര്‍ട്ടിഫിക്കറ്റിനായി ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ കവിയൂര്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ അപേക്ഷകയുടെ പിതാവ്‌ 
കെ. ജി. കല്ലി 31-7-2019-ല്‍ മരണമടഞ്ഞുവെന്നും താഴെ പേര്‌ 
വിവരിക്കുന്നവര്‍ മാത്രമാണ്‌ പരേതന്റെ അവകാശികള്‍ എന്നും 
അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഏലി, സി.റ്റി. ഭാര്യ 76 
2 മഞ്ജു, കെ. കെ. മകള്‍ 43 
3 ബിജുമോന്‍, കെ. കെ. മകന്‍ 44 


മേല്‍ പറഞ്ഞിട്ടുള്ളവര്‍ മാര്രമാണ്‌ പരേതന്റെ അനന്തരാവ 
കാശികള്‍ എന്ന്‌ രേഖപ്പെടുത്തി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ 
ഈ പരസ്യം കേരള ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
തിരുവല്ല തഹശീൽദാർ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


23rd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1370 





(2) 


നമ്പര്‍ സി10-2661/2020. 2020 ഒക്ടോബര്‍ 20. 


തിരുവല്ല താലൂക്കില്‍ കുറ്റപ്പുഴ വില്ലേജില്‍ അരുണോദയം 
വീട്ടില്‍ അര്‍ജുന്‍, എസ്‌.-ന്റെ പിതാവ്‌ പ്രസ്തുത വിലാസത്തില്‍ 
സുനില്‍കുമാര്‍, എസ്‌. മരണമടഞ്ഞതിനാല്‍ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കുറ്റിനായി സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ കുറ്റപ്പുഴ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
അപേക്ഷകന്റെ പിതാവ്‌ സുനില്‍കുമാര്‍, എസ്‌. 17-10-2019-ല്‍ 
മരണമടഞ്ഞുവെന്നും താഴെ പേര്‍ വിവരിക്കൂന്നവര്‍ മാധ്രമാണ്‌ 
പരേതന്റെ അവകാശികള്‍ എന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സി. ജി. പൊന്നമ്മ മാതാവ്‌ 79 
2 അര്‍ജുന്‍, എസ്‌. മകന്‍ 21 


മേല്‍ പറഞ്ഞിട്ടുള്ളവര്‍ മാത്രമാണ്‌ പരേതന്റെ അനന്തരാവ 
കാശികള്‍ എന്ന്‌ രേഖപ്പെടുത്തി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ 
ഈ പരസ്യം കേരള ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം തിരുവല്ല തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ സി10-3197/2020. 2020 ഒക്ടോബര്‍ 20. 


തിരുവല്ല താലൂക്കില്‍ കുറ്റപ്പുഴ വില്ലേജില്‍ അരുണോദയം 
വീട്ടില്‍ അര്‍ജുന്‍, എസ്‌.-ന്റെ മാതാവ്‌ പ്രസ്തുത വിലാസത്തില്‍ 
പ്രിജി ച്രന്്ര, എസ്‌. മരണമടഞ്ഞതിനാല്‍ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റിനായി സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ കുറ്റപ്പുഴ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
അപേക്ഷകന്റെ മാതാവ്‌ പ്രിജി ച്രന്, എസ്‌. 13-9-2019-ല്‍ മരണ 
മടഞ്ഞുവെന്നും താഴെ പേര്‍ വിവരിക്കുന്നയാള്‍ മാത്രമാണ്‌ 
പരേതയുടെ അവകാശി എന്നും അറിയുന്നു. 


പേര്‍ പരേതയുമായുള്ള വയസ്‌ 
ബന്ധം 
അര്‍ജുന്‍, എസ്‌. മകന്‍ 21 


മേല്‍ പറഞ്ഞിട്ടുള്ളയാള്‍ ALMAION പരേതയുടെ 
അനന്തരാവകാശി എന്ന്‌ രേഖപ്പെടുത്തി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത്‌ ഈ പരസ്ൃം കേരള ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തിരുവല്ല തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞും തപാലിലൂം ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ സി10-4427/2020. 2020 ഒക്ടോബര്‍ 30. 


തിരുവല്ല താലൂക്കില്‍ കോയിപ്രം വില്ലേജില്‍ പഴവരിയ്ക്കല്‍ 
വീട്ടില്‍ ബീന, പി.-യുടെ പിതാവ്‌ പ്രസ്തൂത വിലാസത്തില്‍ 
പീതാംബരകുറുപ്പ്‌ മരണമടഞ്ഞതിനാല്‍ അനന്തരാവകാശ സര്‍ട്ടി 
ഫിക്കറ്റിനായി ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ 
കോയിപ്രം വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയ 
തില്‍ അപേക്ഷകയുടെ പിതാവ്‌ പീതാംബരകുറുപ്പ്‌ 23-4-2020-ല്‍ 
മരണമടഞ്ഞുവെന്നും താഴെ പേര്‍ വിവരിക്കൂന്നവര്‍ മാത്രമാണ്‌ 
പരേതന്റെ അവകാശികള്‍ എന്നും അറിയുന്നു. 


84. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 മണിയമ്മ ഭാര്യ 61 
2 ബീന, പി. മകള്‍ 37 
3 ബിന്ദു മോഹന്‍ [ഴി 43 


മേല്‍ പറഞ്ഞിട്ടുള്ളവര്‍ മാര്രമാണ്‌ പരേതന്റെ അനന്തരാവ 
കാശികള്‍ എന്ന്‌ രേഖപ്പെടുത്തി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ 
ഈ പരസ്യം കേരള ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം തിരുവല്ല തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(5) 
No. C10-5021/2020. 20th October 2020. 


Notice is hereby given to whom it may concern that 
Geetha Sivadasan, Naithupurayil House, Kuttoor Village, 
Thiruvalla Taluk, Pathanamthitta District of Kerala State 
has filed an application before this office for grant of a 
Legal Heirship Certificate in respect of the legal heirs of 
her Husband C. K Sivadasan who died on 20-1-2020. 
Enquiry conducted through the Village Officer, Kuttoor 
reveals that persons named in the schedule below are the 
legal heirs of the Late C. K. Sivadasan. 


SCHEDULE 
SI. Name Relationship with Age 
No. the deceased 
1 Geetha Sivadasan Wife 68 
2  Rajeevkumar, N. ഒ. Son 44 
3 Rakeshkumar, N. S. 1 41 
4 Remya Sivadasan Daughter 36 


(Remya Binu) 


Hence, it is proposed to issue a legal heirship 
certificate acordingly in favour of the above mentioned 
persons and the objection if any against the issue of the 
said legal heirship certificate should be filed in person 
before the Tahsildar, Thiruvalla within 30 days from the 
date of publication of this notice in the Kerala 
Government Gazette. Objections sends by post or filed 
after the stipulated time limit will not be considered. 


(6) 
No. C10-4975/2020. 20th October 2020. 


Notice is hereby given to whom it may concern that 
Thomas Abraham, Jyothi, Kadapra P. O., Koipuram Village, 
Thiruvalla Taluk, Pathanamthitta District of Kerala State 
has filed an application before this office for grant of a 
Legal Heirship Certificate in respect of the legal heirs of 
his parents, Thomas Abraham and Mary Meera Abraham 
who died on 12-8-2018 and 22-9-2014 respectively. Enquiry 
conducted through the Village Officer, Koipuram reveals 
that persons named in the schedule below are the 
legal heirs of the Late Thomas Abraham and 
Mary Meera Abraham. 


23rd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1371 





SCHEDULE 
Si. Name Relationship with Age 
No. the deceased 
1 Thomas Abraham Son 64 
2  Kuruvilla Joseph Abraham 7 59 


Hence, it is proposed to issue a legal heirship 
certificate accordingly in favour of the above mentioned 
persons and the objection if any against the issue of the 
said Legal Heirship Certificate should be filed in person 
before the Tahsildar, Thiruvalla within 30 days from the 
date of publication of this notice in the Kerala 
Government Gazette. Objections send by post or filed after 
the stipulated time limit will not be considered. 


Taluk Office, 
Thiruvalla. 


(Sd.) 
Tahsildar. 





Mallappally Taluk 
NOTICE 


No. A4-4463/2020. 13th January 2021. 


Notice is hereby given to all whom it may concerned 
that Annie George, Anjilivelil House, Chengaroor P. O., 
Kallooppara Village, Mallappally Taluk, Pathanamthitta 
District has filed an application before this office for the 
issuance of Legal Heirship Certificate in respect of her 
husband A.V. George who expired on 30th June 2019. 
Enquiry conducted through the concerned Village Officer 
reveals that the persons mentioned below are the legal 
heirs of the deceased. 


SCHEDULE 
Si. Name Relationship with Age 
No. the deceased 
1 Annie George Wife 1 
2 Ajit George Son 52 
3 Anil George 1 47 


Objections if any against the issuance of Legal 
Heirship Certificate to the above said persons should be 
fiiled in person before the undersigned within 30 days 
from the date of publication of this notice in the Kerala 
Government Gazette. Applications sent by post and filed 
after the stipulated time will not be considered. 


Taluk Office, 
Mallappally. 


(Sd.) 
Tahsildar. 


Gaz. No. 8/2021/DTP (CLR). 


85 


Konni Taluk 


പരസ്യം 


നമ്പര്‍ എട-8978//2020. 2021 ജനുവരി 18. 


പത്തനംതിട്ട ജില്ലയില്‍ കോന്നി താലൂക്കില്‍ വി-കോട്ടയം 
വില്ലേജില്‍ ചക്കാലയില്‍ വീട്ടില്‍ വേണു ബി. നായര്‍ എന്നയാള്‍ 
28-6-2018-90 തീയതി മരിച്ചുപോയിട്ടുള്ളതാണെന്നും പരേതന്റെ 
പേരില്‍ എച്ച്‌.ഡി.എഫ്‌.സി. ബാങ്കിലുള്ള ലോണ്‍ തീര്‍പ്പാക്കി 
ആധാരം തിരികെ എടുക്കുന്നതിനും KL 03-AB 8277 വാഹന 
രജിസ്ട്രേഷന്‍ മാറ്റുന്നതിനും മറ്റ്‌ വിവിധ ആവശ്യങ്ങള്‍ക്കും 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ മകന്‍ 
വൈഷ്ണവ്‌ വി. നായര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം 
നടത്തിയതില്‍ ടിയാന്‍ 28-6-2018-90 തീയതി മരിച്ചുപോയിട്ടുള്ള 
താണെന്നും പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്ന 3 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‌ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 വത്സലകുമാരി ഭാര്യ 56 
2 വൈഷ്ണവ്‌ വി. നായര്‍ മകന്‍ 31 


3 വിഘ്നേഷ്‌ വി. നായര്‍ > 28 


പരേതന്റെ മാതാപിതാക്കള്‍ മുന്‍പിനാലെ മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണ്‌. മുകളില്‍ പേര്‌ ചേര്‍ത്തിട്ടുള്ള വരാണ്‌ 
പരേതന്റെ അവകാശികള്‍ എന്നുള്ളതിന്‌ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസും കേരള ഗസറ്റില്‍ 
പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം കോന്നി 
തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ ഉള്ള ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 
കോന്നി. 


(പ്പ) 


തഹശീൽദാർ. 





ALAPPUZHA DISTRICT 
Karthikappally Taluk 
പരസ്യം 


() 


നമ്പര്‍ എദ3-7767/2020. 2020 ഒക്ടോബര്‍ 20. 


ചെങ്ങന്നൂര്‍ താലൂക്കില്‍ പുലിയൂര്‍ വില്ലേജില്‍ പെരിശ്ശേരി 
മുറിയില്‍ വൃന്ദാവനം വീട്ടില്‍ മിന്റി വാസുദേവന്‍ ടിയാന്റെ 
ഭാര്യ കാര്‍ത്തികപ്പള്ളി താലൂക്ക്‌ ചേപ്പാട്‌ വില്ലേജ്‌ ഏവൂര്‍ വടക്ക്‌ 
പിച്ചനാട്ട്‌ വീട്ടില്‍ നവ്യാ പുരുഷന്‍ മരണപ്പെട്ടു പോയെന്നും 
വിവിധ ആവശ്യങ്ങള്‍ക്കായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കണമെന്നും കാണിച്ച്‌ ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ 
ചേപ്പാട്‌ വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണവും അവകാശ 
നടത്തിയതില്‍ ടിയില്‍ നവ്യാ പുരുഷന്‍ 
27-12-2018-@8 മരണപ്പെട്ടു പോയെന്നും ഹിന്ദു പിന്‍തുടര്‍ച്ചാ 


വിചാരണയും 


വകാശ നിയമപ്രകാരം പരേതയ്ക്ക്‌ താഴെപ്പറയുന്നയാളാണ്‌ 


അവകാശിയായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട്‌. 


